ലക്കാൻ 


പു 


ക 


Regn . No . KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 


“ dated 5.9.2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2018 


Reg . No . KL / TV ( N )/ 634/2015 -17 


GOVERN 


കേര 


ള സർക്ക 
NMENT OF 


ാർ 
KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 7 


നമ്പർ 


2018 മാർച്ച് 13 
13th March 2018 

1193 കുംഭം 29 
29th Kumbham 1193 
1939 ഫാൽഗുനം 22 
22nd Phalguna 1939 


Vol. VII 


No . 


Thiruvananthapuram , 

Tuesday 


PART III 


Public Works Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഇ .എൽ. ഡി . ടി .എൻ. 24/ 2017 - 18. 


2 


2018 ഫെബ്രുവരി 19. 


കേരള ഗവർണ്ണർക്കു വേണ്ടി താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പ്, വൈദ്യുത വിഭാഗം 
എക് സി ക്യൂട്ടീവ് എഞ്ചി നീ യർ മത്സ ര സ്വഭാ വമുള്ള 
ദർ ഘാസു കൾ ക്ഷണിച്ചു കൊ ള്ളു ന്നു . ദർഘാ സു കൾ 
16 - 3- 2018 - ന്, 3 മണിവരെ സ്വീകരിക്കുന്നതും അന്നേ ദിവസം 
3.30- ന് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്ന 
തു മാ ണ് . പ്രസ്തുത ദിവസം അവധിയായാൽ അടുത്ത 
പവൃത്തി ദിവസം ദർഘാ സു ക ൾ സ്വീക രി ക്കു ന്നതും 
തുറക്കുന്നതുമായിരിക്കും. 
ദർഘാസ് നമ്പരും 

നിരത 
| കമ 
പ്രവൃത്തിയുടെ പേരും 

ദ്രവ്യം 
നമ്പർ 

അടങ്കൽ തുകയും 


11 ,500 


- (2) 
172 / 2017 - 18 - കാസറഗോഡ്- എം .എൽ. എ . 
എസ്. ഡി .എഫ്.- 2017 -18 ഗവൺമെന്റ് ജനറൽ 
ആശുപ്രതിയിലെ ബ്ലഡ് ബാങ്കിലും അഡ്മിനി 

സ്ട്രേറ്റീവ് ബ്ലോക്കിലും ജനറേറ്റർ കണക്ഷൻ 
ഏർപ്പെടുത്തൽ (പുനർ ദർഘാസ്) - - 2,21,978 5,600 
3 173/ 2 017 - 18 - കാസറഗോഡ്-മംഗൽപ്പാടി 

ഗവൺ മെന്റ് ഹയർ സെക്കണ്ടറി സ്കൂളിൽ 
ഹയർ സെക്കണ്ടറി ബ്ലോക്ക് നിർമ്മാണം 
വൈദ്യു തീ ക രണം (പുനർ ദർഘാസ്) - 
- 4, 59, 381 
17 4 / 2 0 17 - 18 - ക ണ്ണൂർ-എൽ. എ . സി . ,- 
എ . ഡി . എ സ്. - പാപ്പിനിശ്ശേരി പഞ്ചായത്ത് 
വെൽഫെയർ എൽ. പി . സ്കൂളിന് പുതിയ 
കെട്ടിട നിർമ്മാണം- വദ തീ ക ര ണം 
- 2, 31, 280 

5 , 800 
5 17 5 / 2 0 17 - 1 8 - ക ണ്ണ ർ - ഗവൺമെന്റ് 
എഞ്ചിനീയറിംഗ് കോളേജിൽ ഹൈടെൻഷൻ 
സർവ്വീസ് കണക്ഷന് വേണ്ടി 400 കെ . വി . എ . 
യു .എസ്.എസ്. സ്ഥാപിക്കൽ- സബ് പാനൽ 

ബോർഡ്- സ്റ്റാന്റേർഡെ സേ ഷൻ ( പു നർ 
ദർഘാസ്) - 4, 90,239 

12 , 300 


4 


- ( 1) 


1 171/2017 - 18 - കാസറഗോഡ്- കാസറഗോഡ് 

വികസന പാക്കേജ്- പർക്കളായ് ഗവൺമെന്റ് 
യു . പി. സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ 
മെച്ചപ്പെടുത്തൽ- വൈദ്യുതീകരണം - 4,16,704 


10,500 


Gaz , No . 11 /2018 /DTP (PWD ) . 


323 


KERALA GAZETTE 


PART III 


| GST @ 12 % ( CGST- 6 % + SGST- 6 % )- കമനമ്പർ 1 - നും 
10 - നും - 108, ക്രമനമ്പർ 2 - നും 4 - നും - 60, ക്രമനമ്പർ 
3- നും 5- നും - 120 , ക്രമനമ്പർ 6, 7, 8 ഇവയ്ക്ക് - 96, 
ക്രമനമ്പർ 9, 11, 12 ഇവയ്ക്ക് - 72, ക്രമനമ്പർ 13- ന് - 84. 


കരാറുകാരുടെ യോഗ്യത ക്രമനമ്പർ 5- ന് " എ , ക്ലാസ് 
എച്ച്. ടി . വിഭാഗം കരാറുകാർ, മറ്റുള്ളവയ്ക്ക് “ എ , " ബി , സി 
വിഭാഗം കരാറുകാർ. 


9 ,700 


പ്രവൃത്തി പൂർത്തീകരണ കാലാവധി 30 ദിവസം. 


6 176 /2017 -18 - കണ്ണൂർ ഗവൺമെന്റ് പ്രസ്സിൽ പുതിയ 

പാ നൽ ബോർഡുകൾ സപ്ലെ ചെയ്ത് 

സ്ഥാപിക്കൽ (പുനർ ദർഘാസ്) - 3,84,061 9, 700 
7 177 / 2017 - 18 - വയനാട് - തരി യോട് ഗ്രാമ 
പഞ്ചായത്ത് പ്രൊജക്ട് നമ്പർ എസ്. ഒ. 112/ 17 
ഗ്രാമ പഞ്ചായത്ത് അനക്സ് കെട്ടിട ത്തിന്റെ 
പുനരുദ്ധാരണം - 3,86,883 
8 178 / 2017 - 18 - കോഴിക്കോട് - എൽ. എ . സി . 
എ . ഡി . എ സ് . രാ രാ ത്ത് ഗ വൺ മെ ന്റ് 

ഹ സ് ക്കൂ ളി ന് കെട്ടി ട നിർ മ്മാ ണം - 
വൈദ്യുതീകരണം-- - 3,74,130 

9 ,400 
9 179 / 2017 - 18 - കോഴിക്കോട് വടകര ബ്ലോക്ക് 
പഞ്ചായത്ത് അഴിയൂർ ഇൻഡസ്ട്രിയൽഎസ്റ്റേറ്റിലെ 
എം.ആർ.എഫ്. കേന്ദ്രത്തിലെ പ്ലാസ്റ്റിക് ഷഡിംഗ് 
മെഷിനറി സ്ഥാപിക്കൽ- വൈദ്യുതീകരണം - 
- 2,76,841 

7 ,000 
10 180 /2017 -18 - കോഴിക്കോട് - കൂത്താളി കൃഷി 

ഫാമിൽ ഡയറി യൂണിറ്റിന് ത്രീ ഫെയിസ് 
വയറിംഗ്, കാഫ് ഷെഡ് വൈദ്യുതീകരണം 

ആഫീസ് പുനർ വൈദ്യുതീകരണം- 4,44,011 11, 100 
11 181/ 2 017 - 18 - മലപ്പുറം താഴെ ക്കോട് ഗ്രാമ 
പഞ്ചായത്ത് വനിത തൊഴിൽ സംരംഭം കെട്ടിടം 
വൈദ്യുതീകരണം-- - 2,93, 071 

7 , 400 
12 182 / 2017 - 18 - മല പ്പുറം താഴെ ക്കോട് ഗ്രാമ 

പഞ്ചായത്ത് പുതുതായി നിർമ്മിച്ച കൃഷി ഭവൻ 

ആഫീസ് വൈദ്യുതീകരണം-- - 2, 65,100 6,700 
13 183/ 2 017 - 18 - മല പ്പുറം - എം .എൽ. എ . - 

എ . ഡി . എ സ് . 2016 -17 പൊന്നാനി നിയോജക 
മണ്ഡ ല ത്തിലെ മൂക്കു തല പി . സി . എ ൻ . 
എച്ച്.എസ്.എസിലെ ബാലൻസ് പ്രവൃത്തികൾ 
വൈദ്യുതീകരണം - 3,24,017 

- 8 , 100 


ദർഘാസുകൾ വെബ്സൈറ്റായ www. keralapwd. gov.in - ൽ 
ദർഘാസ് സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് 10 ദിവസ 
ത്തിനു മുമ്പ് മുതൽ ലഭ്യ മാ ണ് . ആയത് ക രാ റു കാർ 
ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതും എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ, പൊതുമരാമത്ത് വകുപ്പ് ( വൈദ്യുത വിഭാഗം), 
കോഴിക്കോട് എന്ന വിലാസത്തിൽ മുദ്രവച്ച കവറുകളിൽ 
പ്രവൃത്തിയുടെ പേരും ദർഘാസ് നമ്പരും ആലേഖനം ചെയ്ത് 
സമർപ്പിക്കേണ്ടതുമാണ്. 

- ദർഘാസുകൾ രജിസ്റ്റേർഡ്/ സ്പീഡ് തപാൽ മുഖേന 
മാത്രമേ സ്വീക രി ക്കു ക യു ള്ളു . തപാ ലി ലു ണ്ടാ കുന്ന 
കാല താ മ സ ത്തിന് ഈ ഓഫീസ് ഉത്ത ര വാ ദി യാ യി രി 
ക്കുന്നതല്ല . 

- ദർഘാസ് ഫോറ ത്തിന്റെ വില 0059 - 80 - 800 - 96 ( 02 ) 
എന്ന ശീർഷകത്തിലും GST @ 12 % (CGST-6 % + SGST-6 %) 
8443 - 00 -108 -PW deposit എന്ന ശീർഷകത്തിലും ഡിവിഷൻ 
ഓഫീസിന്റെ DDO Code ആയ 1601-59 B -014- ൽ ട്രഷറിയിൽ 
ഒടുക്കി ചെലാൻ രസീത് ടെണ്ടർ പമാ ണ ത്തോടൊപ്പം 
സമർപ്പിക്കേണ്ടതാണ്. നിരതദ്രവ്യം, കരാറുകാരുടെ നിലവിലുള്ള 
ലൈസൻസിന്റെ സാക്ഷ്യപ്പെടു ത്തിയ പകർപ്പ്, നിർദ്ദിഷ്ട 
ഫോറത്തിലുള്ള പ്രാഥമിക കരാർ - 200 - ന്റെ മുദ്രപ്പത്രത്തിൽ 

ടൈപ്പ് ചെയ്തത്എന്നിവ ആവശ്യമായ മറ്റു രേഖകൾ സഹിതം 
ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 

- ദർഘാസ് സംബന്ധിച്ച് പൊതു മരാമത്ത് വകുപ്പിൽ 
നിലവിലുള്ള എല്ലാ നിബന്ധനകളും ഇതിനും ബാധകമാണ്. 
കൂടു തൽ വിവര ങ്ങൾ ഈ ഓഫീസിൽനിന്നും പ്രവൃ ത്തി 
ദിവസങ്ങളിൽ അന്വേഷിച്ചറിയാവുന്നതാണ്. 


ദർഘാസ് പ്രമാണത്തിന്റെ വില ക്രമനമ്പർ 1- നും 10- നും 
- 900, കമനമ്പർ 2 - നും 4 - നും - 500, കമനമ്പർ 3 - നും 
5 - നും - 1,000, കമ ന മ്പർ 6, 7 , 8 ഇവയ്ക്ക് - 800, 
ക്രമനമ്പർ 9, 11, 12 ഇവയ്ക്ക് - 600 , ക്രമനമ്പർ 13 - ന് - 700 . 


എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയറുടെ കാര്യാലയം, 
- പൊതുമരാമത്ത് വകുപ്പ് ( ഇലക്ട്രിക്കൽ), 
സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട്. 


( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ. 


324 


